Kerala Gazette No. 18 dated 30th April 2013 . 
PART I 


Section 


iji 


കനGOVERNME 


വ 


കരം നൽ 


- 


KERALA 


MENT OF KE 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- ഐ ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 25020/ ലെഗ്. ഐ2/ 2012 / നിയമം. 


2013 ഫെബ്രുവരി 28. 
തിരുവനന്തപുരം, 1934 ഫാൽഗുനം 9. 


കേരള സംസ്ഥാന നിയമസഭയുടെതാഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2013 ഫെബ്രുവരി 27 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


സി . കെ . പത്മാകരൻ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2013 - ലെ 12 -ാം ആക്റ്റ് 
2013 - ലെ ശമ്പളവും ബത്തകളും നൽകൽ ( ഭേദഗതി) ആക്റ്റ് 


1951- ലെ ശമ്പളവും ബത്തകളും നൽകൽ ആക്ട് വീണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 
ആക്റ്റ് 


പീഠിക -- 1951 - ലെ ശമ്പളവും ബത്തകളും നൽകൽ ആക്റ്റ് ഇതിനു ശേഷം 
കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 


-- ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തി നാലാം സംവത്സരത്തിൽ താഴെ പറയുംപ്രകാരം 
നിയമമുണ്ടാക്കുന്നു: - 

-- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1) ഈ ആക്റ്റിന് 2013 - ലെ ശമ്പളവും 
ബത്തകളും നൽകൽ ( ഭേദഗതി) ആക്റ്റ് എന്ന് പേര് പറയാം. 


- (2 ) ഇത് ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
-- 2. 8 സി എന്ന പുതിയ വകുപ്പ് ചേർക്കൽ. - 1951- ലെ ശമ്പളവും ബത്തകളും 
നൽകൽ ആക്ടിലെ ( 1951- ലെ XIV ) 8 ബി വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പ് 
ചേർക്കേണ്ടതാണ്, അതായത് - 

- “8 സി . പുസ്തകങ്ങൾ വിലയ്ക്കു വാങ്ങലു മായി ബന്ധപ്പെട്ട് വഹിച്ച തുക 
മടക്കിക്കൊടുക്കൽ. -- ഇതിലേക്കായി ഉണ്ടാക്കിയേക്കാവുന്ന അങ്ങനെയുള്ള ചട്ടങ്ങൾക്ക് 
വിധേയമായി, സ്പീക്കറും, ഡെപ്യൂട്ടി സ്പീക്കറും, പ്രതിപക്ഷ നേതാവും, ചീഫ് വിപ്പും, 
മന്ത്രിമാരും ഉൾപ്പെടെയുള്ള നിയമസഭയിലെ ഓരോ അംഗത്തിനും ഓരോ സാമ്പത്തിക 
വർഷവും പുസ്തകങ്ങൾ വാങ്ങലു മായി ബന്ധപ്പെട്ട് വഹിച്ച ചെലവ് പരമാ വധി 
പതിനയ്യായിരം രൂപ വരെ മടക്കിക്കിട്ടുന്നതിന് അവകാശമുണ്ടായിരിക്കുന്നതാണ്. . 


( ശരിത്തർജ്ജമ ) 


എം . എച്ച്. മുഹമ്മദ് റാഫി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


